Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


NG 


GOVEON 


e 

- , 
MENT OF 


ാർ 
KERALL 


नत्यमव 


व जपतर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


16th November 2010 
| 2010 നവംബർ 16 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


25th Karthika 1932 
1932 കാർത്തിക 25 


PART III 
Health Services Department 


ദർഘാസ് പരസ്യം 

2010 ഒക്ടോബർ 19. 


നമ്പർ ജി1 - 6558 / 07 . 


ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % E . M . D . ആ യി 
ടെണ്ടറിനൊപ്പം സൂപ്രണ്ടിന്റെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയി 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ തുറക്കുന്ന ദിവസം ഏതെങ്കിലും 
കാരണത്താൽ അവധിയാണെങ്കിൽ ടെണ്ടർ തൊട്ടടുത്ത ദിവസം 
- തുറക്കുന്നതായിരിക്കും. 

- നിബന്ധനകൾ 


തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി അങ്കണത്തിൽ 
1- 1 - 2011 മുതൽ 31 - 12 - 2011 വരെ ഒരു വർഷത്തേക്ക് മിൽമാ 
ബൂത്ത് നടത്തിപ്പിനായുള്ള അവകാശം നൽകുന്നതിനായി 
മിൽമായുടെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മത്സരസ്വഭാവ 
മുള്ള ദർഘാസുകൾ താഴെ പറയുന്ന നിബന്ധനകൾക്ക് 
വിധേയമായി ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ -രൂപ 1,500 + വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 750 + വാറ്റ്. 
ദർഘാസ് വിൽപ്പന തുടങ്ങുന്ന തീയതി - 26 - 11 - 2010 
(ഓഫീസ് സമയങ്ങളിൽ). 

ദർ ഘാസ് വിൽപ്പനയുടെ അ വ സാന തീയതിയും 
സമയവും - 6 - 12 - 2010, 3 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 8- 12 - 2010 , 4 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 9 - 12 - 2010 
ഉച്ചയ്ക്ക് 12 മണി. 


1. മിൽമാബൂത്ത് നടത്തുന്നതിന് 10 x 8 ചതുരശ്ര അടി 
സ്ഥലം ആശുപ്രതി കോമ്പൗണ്ടിൽ സൂപ്രണ്ട് തീരുമാനിച്ച് 
അനുവദിക്കുന്നതായിരിക്കും. ബൂത്തിന്റെ ആവശ്യത്തിനു 
വേണ്ട വെള്ളം, വൈദ്യുതി മുതലായവ കരാറുകാരൻ 
സ്വന്തം ചെലവിൽ ലഭ്യമാക്കേണ്ടതും, ബൂത്ത് സ്വന്തം 
ചെലവിൽ താത്കാലിക രൂപത്തിൽ സജ്ജീകരിക്കേണ്ടതു 
മാണ്. 


2. മിൽമായുടെ ഉല്പന്നങ്ങൾ മാത്രമേ ബൂത്തിൽ വിൽപ്പന 
നടത്തുവാൻ അനുവദിക്കുകയുള്ളൂ. അല്ലാത്തപക്ഷം 
അവ കാശം ഏതു സ മ യത്തും റദു ചെ യ്യു വാ നുള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
3. ബൂത്തിൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ ഗുണ 

നിലവാരം പുലർത്തേണ്ടതാണ്. അപ്രകാരം അല്ലാതെ 
വന്നാൽ കരാർ റദുചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ 
സ്വീകരിക്കുന്നതാണ്. 


16th Nov. 2010] 


HEALTH SERVICES DEPARTMENT 


44 


- 1 


,, 


ന 


1 


) , 


4. ബൂത്ത് ഒരുവർഷത്തേക്ക് നടത്തുന്നതിനുള്ള അവകാശം 

ഇനവിവരം 
ഏറ്റവും കൂടിയ തുകയ്ക്ക് ദർഘാസ് സമർപ്പിച്ചിട്ടുള്ള 

വാർഡ്- 6 
മിൽമാ ഏജന്റിന് ഉറപ്പിക്കുന്നതും, ടി വ്യക്തി പ്രസ്തുത 
തുക മുഴു വൻ മെഡിക്കൽ കോളേജ് ആശു പ്രതി - 1. പന 

2 എണ്ണം 
സൂപ ണ്ടിന്റെ മുള കു ന്ന ആ കാ വിലെ ഓഫീസിൽ 

2 . തെങ്ങ് 
അടയ്ക്കേണ്ടതും, 50 രൂപയുടെമുദ്രപ്രതത്തിൽ ഉടമ്പടി 

3. സ്പാത്തോഡിയ 
3 ദിവസത്തിനകം ഒപ്പുവെച്ച് നൽകേണ്ടതുമാണ്. കൂടുതൽ 
തുകയ്ക്ക് ദർഘാസ് സമർപ്പിച്ച വ്യക്തി മൊത്തം തുക 

4 . വട്ട 
യുടെ 25 % അപ്പോൾ തന്നെ ഓഫീസിൽ അടയ്ക്കേണ്ടതും 

- വട്ട (2 കവര) 
ബാക്കി തുക ഉടമ്പടിയോടൊപ്പം 3 ദിവസത്തിനകം 

6. ആൽമരം 

2 ശിഖരങ്ങൾ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയിഓഫീസിൽ അടയ്ക്കേണ്ടതുമാണ്. 
മിൽമയുടെ അംഗീകൃത ഏജന്റ് എന്ന് കാണിക്കുന്ന 

7. പ്ളാവ് 

1 എണ്ണം 
സാക്ഷ്യപ്രതം ( പരസ്യതീയതിക്കുശേഷം) ലഭിച്ചതിന്റെ 
ഓർഡർ ഒരു ഫോട്ടോ കോപ്പി സഹിതം ഹാജരാക്കേണ്ട 

വാർഡ്- 4 
താ ണ്. പരി ശോ ധ ന ക്കു ശേഷം അസ്സൽ തിരിച്ചു 

മാവിന്റെ ഒരു ശിഖരം/ തെങ്ങ് 1 എണ്ണം 
നൽകുന്നതുമാണ്. 

രണ്ടാമത്തെ ഗേറ്റിന് സമീപം ബദാം 1 ,, 
5. ബൂത്ത് നടത്തുവാൻ ദർഘാസ് സമർപ്പിക്കുന്നവർ ഈ 

വാർഡ്- 1 
ദർഘാസ് പത്രത്തിന്റെ പ്രസിദ്ധീകരണത്തിനു ശേഷം 
സമ്പാദിച്ച സോൾവൻ സി ( കോട്ട് ചെയ്യുന്ന 1. തെങ്ങ് 

1 എണ്ണം 
തുകയ്ക്കുള്ളത്) സാക്ഷ്യപ്പെടുത്തിയ പകർപ്പിനോടൊപ്പം 

2 , പന് 
ദർഘാസിനോടുകൂടി സമർപ്പിക്കേണ്ടതാണ്. 

3. സ്പാത്തോഡിയ 
6. അവ കാശം ലഭിക്കുന്ന വ്യക്തിയ് ക്ക് ബൂ ത്തിന് 

- വാർഡ്-3 
പൊതുമരാമത്ത് വകുപ്പ് നിശ്ചയിക്കുന്ന വാടകത്തുക ഒരു 
വർഷത്തേക്ക് മൊത്തം മുൻകൂറായി അടച്ചിരിക്കണം. 

1. പന 

1 എണ്ണം 
7. ആശുപ്രതി വികസന സൊസൈറ്റിയിലേക്ക് നിർബന്ധ 

2. പ്ളാവ് ( വീണത്-1) 

1 ,, 
വാടകയും മുൻകൂറായി അടച്ചിരിക്കേണ്ടതാണ്. 

വാർഡ്- 5 
8. ബൂത്ത് നടത്തിപ്പിനുള്ള അവകാശം ഒരുകാരണവശാലും 

1. പുളി 

1 എണ്ണം 
കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 

2. പ്ളാവ് 

1 ,, - 
9. ബൂത്ത് നടത്തിപ്പിനുള്ള അവകാശം ഒരുകാരണവശാലും 

കിഴക്കെ ബൗറിയിൽ കോമ്പൗണ്ട് 
ഒരു വർഷത്തിൽ കൂടുതൽ അനുവദിക്കുന്നതല്ല . 

മതിലിനോട് ചേർന്ന് നിൽക്കുന്ന 
10. കാലാവധി അവസാനിക്കുമ്പോഴോ, അഥവാമറ്റെന്തെങ്കിലും 

മഴ മരം 

- 1 ,, - 
കാരണവശാലോ ബൂത്ത് നടത്തുന്നതിനുള്ള അവകാശം 

തെക്കെ ബൗറിയിൽ കോമ്പൗണ്ട് 
നഷ്ടപ്പെട്ടാൽ 7 ദിവസത്തിനകം ബൂത്തുകരാറുകാരൻ 

മതിലിനോട് ചേർന്ന് നിൽക്കുന്ന വട്ട 1 ,, 
സ്വന്തം ചെലവിൽ പൊളിച്ചുമാറ്റേണ്ടതാണ്. അല്ലാത്ത 

തെക്കെ ബൗറിയിലുള്ള കുന്നി മരം 1 ,, 
പക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ അത് ലേലം 
ചെയ്ത്തുക സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതാണ്. 

- ദർഘാസ് തുറക്കുന്നതിന് മുൻപായി അന്നേ ദിവസം 
ദർഘാ സു കൾ കാര ണ സ ഹി ത മോ , അല്ലാതെയോ 

രാവിലെ പതിനൊന്നു മണിക്കു മുൻപറഞ്ഞ മുഴുവൻ മരങ്ങളും 
തള്ളിക്കളയുവാനുള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. - പരസ്യമായി ലേലം ചെയ്യുന്നതും അതിലേക്കായി ലേലത്തിൽ 

പങ്കെടു ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ 2,000 (രണ്ടാ യി രം ) 
മെഡിക്കൽ കോളേജ് ആശുപത്രി, 

രൂപയുടെ നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാകുന്നു . ലേല 
മുളങ്കുന്നത്തുകാവ്, 

( ഒപ്പ്) 

തുകയും ദർഘാസ് തുകയും തമ്മിൽ താരതമ്യം ചെയ്ത് 
തൃശ്ശൂർ. 

സൂപ്രണ്ട്. ഏതാണോ കൂടുതൽ ആ തുക സ്വീകരിക്കുന്നതും അങ്ങനെ 

സ്വീകരിക്കപ്പെടുന്ന പക്ഷം ആയതിന്റെ 25 % അന്നേ ദിവസം 

തന്നെ ആഫീസിൽ അടയ്ക്കേണ്ടതും ബാക്കി മുഴു വൻ 
ദർഘാസ്/ ലേല പരസ്യം 

സംഖ്യയും നിയമാനുസൃത വിൽപ്പന നികുതിയും ഏഴു ( 7) 
നമ്പർ ജി1 - 304/ 09. 

- 2010 ഒക്ടോബർ 8. ദിവസത്തിനകം ആഫീസിൽ അടച്ച് വിജയികളായ കരാറുകാർ 

അവർക്ക് അനുവദിക്കപ്പെട്ട മുൻപറഞ്ഞ മുഴുവൻ മരങ്ങളും 
- കോഴിക്കോട് സർക്കാർ മാനസിക ആരോഗ്യ കേന്ദ 

മുറിച്ചെടുത്ത് അവ ര വരുടെ ഉത്തരവാദിത്വത്തിൽ നീക്കം 
ത്തിലെ അപകടാവസ്ഥയിലുള്ള താഴെ പറയുന്ന മരങ്ങൾ 

ചെയ്യേണ്ടതുമാണ്. അപ്രകാരം നീക്കം ചെയ്യപ്പെടുമ്പോൾ 
മുറിച്ചു മാറ്റി വിലയ്ക്ക് എടുക്കുവാൻ തയ്യാറുള്ളവരിൽനിന്നും 
നിർദ്ദിഷ്ട ഫോറത്തിൽ താഴെ പറയുന്ന വ്യവസ്ഥകളനുസരിച്ച് 

സർക്കാർ മുതലുകൾക്ക് യാതൊരു വിധ നാശനഷ്ടങ്ങളും 
സീൽ വച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ഓരോ 

വരാൻ പാടില്ലാത്തതും യാദൃശ്ചികമായി അങ്ങനെ സംഭവിച്ചാൽ 
വാർഡിന്റെയും പരിസരത്തുള്ള മരങ്ങൾ നിർബന്ധമായും 

അത്തരം സകല നഷ്ടങ്ങൾക്കും കരാറുകാരൻ മാത്രമായി 
കരാറുറപ്പിച്ച് എടുക്കുന്ന ആൾ അവിടെ നിന്നും അതു 

രിക്കും ഉത്തരവാദി. തൻമൂലം ഉണ്ടാകുന്ന നഷ്ടം കരാറുകാര 
മാറ്റുവാൻ ബാദ്ധ്യസ്ഥനായിരിക്കും. 

നിൽ നിന്നും വസൂലാക്കുന്നതാണ്. വ്യവസ്ഥകൾക്കു വിധേയ 


| 16th Nov. 2010] 


HEALTH SERVICES DEPARTMENT 


45 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 3- 12 -2010 
- രാവിലെ 12 മണി. 


മായി ഏഴു ( 7) ദിവസത്തിനകം മരങ്ങൾ നീക്കം ചെയ്യാൻ 
വീഴ്ച വരുത്തുന്നപക്ഷം പ്രസ്തുത സാധനങ്ങൾ സൂപ്രണ്ടിന്റെ 
ഇച്ഛാനുസരണം മറിച്ചുവിൽക്കുന്നതും അത്തരം ഇടപാടുകളിൽ 
സർക്കാരിന് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആയതു കരാറു 
കാരനിൽ നിന്നും നിയമാനുസൃതം വസൂലാക്കുന്നതും അഥവാ 
ലാഭം കിട്ടുകയാണെങ്കിൽ കരാറുകാരന് അവകാശപ്പെടാൻ 
അർഹതയില്ലാത്തതുമാണ്. 


ലേല തീയ തിയും സമയവും - 3 - 12 - 2010 രാവിലെ 
| 10. 30 മണി. 


- മര ത്തിന്റെ വില പ്രത്യേകം പ്രത്യേകം ടെണ്ടർ 
നോട്ടീസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 

- ദർഘാസിനൊപ്പം കേരളത്തിൽ വാങ്ങിച്ച സ്റ്റാംപ് പേപ്പറിൽ 
ഒരു ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. മാതൃകാ ഫോറം ദർഘാസ് 
ഫോറത്തിന്റെ അവസാന താളിൽ കാണാവുന്നതാണ്. ദർഘാസി 
നൊപ്പം ഉടമ്പടിക്കാരാറോ, നിരതദ്രവ്യമോ ഉൾപ്പെടുത്താത്ത 
പക്ഷം ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 


ദർഘാസി നൊപ്പം അടക്കം ചെയ്യേണ്ട നിര ത ദ വ്യം 
( ഡി . ഡി . സൂപ്രണ്ടിന്റെ ഔദ്യോഗിക നാമത്തിൽ) 2,000 രൂപ. 

ദർഘാസ് ഫോറത്തിന്റെ വില : 
| [ വിൽപ്പന നികുതിയടക്കം (1 സെറ്റ്] 

ഒറിജിനൽ - രൂപ 400 + 12 .5 % വാറ്റ്. 

ഡ്യൂപ്ളിക്കേറ്റ്- രൂപ 200 + 12 .5 % വാറ്റ്. 
ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും - 
22 -11- 2010 മുതൽ 26 - 11- 2010 , 3 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 26 - 11 - 2010 , 3 മണിവരെ. 


- ദർഘാസുകളും പരസ്യലേലവും യാതൊരു കാരണവും 
കാണിക്കാതെ തള്ളിക്കളയാനോ, നീക്കി വെയ്ക്കാനോ ഉള്ള 
പരിപൂർണ്ണ അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. 


ഗവ. മാനസിക ആരോഗ്യ കേന്ദ്രം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


